Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


- കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N )/ 634/2012 -14 


COVERN 


കര 


ക്കാർ , 


രള സർക 
VMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 മാർച്ച് 11 
| 11th March 2014 

1189 കുംഭം 27 
27th Kumbham 1189 
1935 ഫാൽഗുനം 20 
20th Phalguna 1935 


Vol . III 


10 


Thiruvananthapuram , 

Tuesday 


No . 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. എം ./ 118 / 12 . - 

2014 ഫെബ്രുവരി 13. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, മലപ്പുറം 
ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും താഴെപ്പറയുന്ന 
പവ്യ ത്തികൾ നടപ്പി ലാ ക്കു ന്ന തി നു വേണ്ടി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നമ്പരും ജോലിയുടെ വിവരങ്ങളും - ജി . എം . 118 / 2014 
മല പ്പുറം ജില്ല യിലെ മൂന്നിയൂർ ഗ്രാമ പഞ്ചാ യ ത്തില 
വലിയചാലി, കുണ്ടൻ കടവ്, 25 സെന്റ് കോളനി, ബറൂട്ടിൽ 
ഏരിയ , കൂനൻ കണ്ടി എന്നീ സ്ഥലങ്ങളിൽ 110 എം . എം . 
വ്യാസമുള്ള കുഴൽകിണർ നിർമ്മിക്കുന്നതിന്. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
12 - 3- 2014 - ന് ഉച്ചകഴിഞ്ഞ് 3 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് ഹാജ രാകുന്ന 
കരാ റു കാ രു ടെ യോ അ വ രുടെ ഏജന്റു മാ രു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന 
തുമാണ്. 

- കേരള സർക്കാരിന്റെ 100 വിലയുള്ള മുദ്രപത്രത്തിൽ 
ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസിൽ പറഞ്ഞിരിക്കുന്ന നിരതദ്രവ്യമായി അടങ്കൽ 
തുകയുടെ രണ്ടര ശതമാനം, ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്ന 
വിധം ഡിമാന്റ് ഡാഫ് റ്റാ യി ദർ ഘാ സി നോ ടൊപ്പം 
നൽകേണ്ടതാണ്. ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


അടങ്കൽ തുക - 2 , 35 , 950 . 
നിരതദ്രവ്യം - 5, 900. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും, പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 12 - 3 - 2014 - ന് ഉച്ചകഴിഞ്ഞ് 1 മണി വരെ 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


